| 


1 
൮) [| 181 
നി ൫017 1 
ന്ത്ത്തി 


നിന്റെ ദൈവമായ യഹോവ നിനക്കു തരുന്ന ദേശത്തു നിന്റെ നാളുകള്‍ 
ദീര്‍ഘായുസ്സായിരിക്കേണ്ടതിന്നു നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക. 
പുറപ്പാട്‌ 20:12 


മകനേ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുതു; അവന്റെ പ്രബോധനത്തില്‍ മടുപ്പു 
തോന്നരുതു; യഹോവ താന്‍ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു; ഒരു 
പിതാവിനെപ്പോലെ, അവന്‍ ഇഷ്ടപ്പെടുന്ന മകനെപ്പോലെ. സദൃശവാക്യങ്ങൾ 3:11-12 


സോളമന്റെ സദൃശവാക്യങ്ങൾ. ജ്ഞാനമുള്ള മകന്‍ അപ്പനെ സന്തോഷിപ്പിക്കുന്നു; 
മൂഡനായ മകനോ അമ്മയുടെ ഭാരമാകുന്നു. സദൃശവാക്യങ്ങൾ 10:1 


നിന്നെ ജനിപ്പിച്ച അപ്പന്റെ വാക്കു കേള്‍ക്ക; നിന്റെ അമ്മ വ്ൃദ്ധയായപ്പോള്‍ അവളെ 
നിന്ദിക്കരുതു. സദൃശവാക്യങ്ങൾ 23:22 


മക്കളേ, നിങ്ങളുടെ മാതാപിതാക്കളെ കര്‍ത്താവില്‍ അനുസരിക്കുക; ഇത്‌ ശരിയാണ്‌. 
നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക; (ഇത്‌ വാശുത്തത്തോടുകൂടിയ ആദ്യത്തെ 
കല്‍പ്പനയാണ്‌; നിനക്കു നന്മ വരുവാനും നീ ഭൂമിയില്‍ ദീര്‍ഘായുസ്സായിരിക്കുവാനും 
വേണ്ടി. എഫെസ്യര്‍ 613 


പൂര്‍ണ്ണഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, അമ്മയുടെ ദുഃഖങ്ങള്‍ മറക്കരുത്‌. 
നീ അവരില്‍ നിന്നാണ്‌ ജനിച്ചതെന്ന്‌ ഓര്‍ക്കുക; അവര്‍ നിനക്കു വേണ്ടി ചെയ്ത 
കാര്യങ്ങള്‍ക്ക്‌ നിനക്കെങ്ങനെ പ്രതിഫലം കൊടുക്കും? സഭാപ്രസംഗം 72728 


സഭാപ്രസംഗം 3:1-16 

1 മക്കളേ, നിങ്ങളുടെ പിതാവിന്റെ വാക്കു കേള്‍ക്കുവിന്‍; നിങ്ങള്‍ 
സുരക്ഷിതരായിരിക്കേണ്ടതിന്നു അതിനുശേഷം പ്രവര്‍ത്തിക്കുവിന്‍. 

2: എന്തെന്നാല്‍, കര്‍ത്താവ്‌ പിതാവിന്‌ മക്കളുടെ മേല്‍ ബഹുമാനം നല്‍കി; 

3 പിതാവിനെ ബഹുമാനിക്കുന്നവന്‍ അവന്റെ പാപങ്ങള്‍ക്കു പ്രായശ്ചിത്തം ചെയുന്നു. 
4 അമ്മയെ ബഹുമാനിക്കുന്നവന്‍ നിധി സ്വരൂപിക്കുന്നവനെപ്പോലെയാണ്‌. 

ട തന്റെ പിതാവിനെ ബഹുമാനിക്കുന്നവന്‍ തന്റെ മക്കളാല്‍ സന്തോഷിക്കും; അവന്‍ 
പ്രാര്‍ത്ഥിക്കുമ്പോള്‍ അവന്‍ കേള്‍ക്കും. 

6 പിതാവിനെ ബഹുമാനിക്കുന്നവന്‍ ദീര്‍ഘായുസ്സ്‌ ഉണ്ടായിരിക്കും; കര്‍ത്താവിനെ 
അനുസരിക്കുന്നവന്‍ അമ്മയ്ക്ക്‌ ആശ്വാസമായിരിക്കും. 

7 കര്‍ത്താവിനെ ഭയപ്പെടുന്നവന്‍ തന്റെ പിതാവിനെ ബഹുമാനിക്കും; 
യജമാനന്മാരെപ്പോലെ തന്റെ മാതാപിതാക്കളെ സേവിക്കും. 

ഒ നിന്റെ അപ്പനെയും അമ്മയെയും വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിക്ക; 

9 പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ സ്ഥാപിക്കുന്നു; അമ്മയുടെ ശാപമോ 
അടിസ്ഥാനങ്ങളെ പിഴുതെറിയുന്നു. 

10 നിന്റെ പിതാവിന്റെ അപമാനത്തില്‍ പ്രശംസിക്കരുതു; നിന്റെ പിതാവിന്റെ അപമാനം 
നിനക്കു മഹത്വമല്ലല്ലോ. 

11 ഒരു മനുഷ്യന്റെ മഹത്വം അവന്റെ പിതാവിന്റെ ബഹുമാനത്തില്‍നിന്നുള്ളതാണ്‌; 
മാനമില്ലാത്ത അമ്മ മക്കള്‍ക്കു നിന്ദയും. 

12 മകനേ, നിന്റെ പിതാവിനെ അവന്റെ പ്രായത്തില്‍ സഹായിക്കുക; അവന്‍ 
ജീവിച്ചിരിക്കുന്നിടത്തോളം അവനെ ദുഃഖിപ്പിക്കരുത്‌. 

13 അവന്റെ ബുദ്ധിക്കു ഭംഗം വന്നാല്‍ അവനോടു ക്ഷമിക്ക; നീ പൂര്‍ണ്ണ ശക്തിയില്‍ 
ആയിരിക്കുമ്പോള്‍ അവനെ നിന്ദിക്കരുത്‌. 

14 നിന്റെ പിതാവിന്റെ ആശ്വാസം മറക്കയില്ല; 

15 നിന്റെ കഷൃതയുടെ നാളില്‍ അതു ഓര്‍ക്കും; നല്ല ചൂടുള്ള കാലാവസ്ഥയില്‍ 
മഞ്ഞുപോലെ നിന്റെ പാപങ്ങളും ഉരുകിപ്പോകും. 

16 പിതാവിനെ ഉപേക്ഷിക്കുന്നവന്‍ ദൈവദുഷകനെപ്പോലെയാണ്‌; അമ്മയെ 
കോപിപ്പിക്കുന്നവന്‍ ശപിക്കപ്പെട്ടവന്‍; ദൈവത്താല്‍. 


